Government of Kerala 
- കേരള സർക്കാർ 

2010 


Reg. No. രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009- 2011 


വ 


GOVERNO 


e , സ് 
MENT OF 


വി 


न्यावर 


OF KERAL 

പ 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


21st September 2010 
2010 സെപ്റ്റംബർ 21 


No . 


Vol. LV 
വാല്യം 55 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ് 


നമ്പർ 


30th Bhadra 1932 
1932 ഭാദം 30 


PART III 
Education Department 


നോട്ടിഫിക്കേഷൻ 


- ( 1) 


നമ്പർ റ്റി . എക്സ് . 3/ 11839 /2010 . 

2010 ആഗസ്റ്റ് 10 . 
- സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 2004 ഏപ്രിൽ 
മാസത്തിൽ നടത്തിയ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 
ഡിപ്ലോമാ പരീക്ഷ യിൽ കൊട്ടിയം ശ്രീ നാരാ യണ 
പോളിടെക്നിക്കിൽ നിന്നും 81040085 രജിസ്റ്റർ നമ്പർ പ്രകാരം 
പാസ്സായ ശ്രീമതി ഉമിദാ കൃഷ്ണ എന്നവർക്ക് നൽകിയ 
ഡിപ്ലോമാ സർട്ടിഫിക്കറ്റ് നഷ്ട പ്പെട്ടു പോ യിരി ക്കു ന്നു . 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 
-- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യത്തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ 
അറിയിക്കേണ്ടതാണ്. 


പരീക്ഷ യിൽ തൃപയാർ ശ്രീരാമ പോളി ടെക്നിക്കിൽ 
നിന്നും 6311 രജിസ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ ശീമാൻ 
ഹരിഹരൻ, ഐ . എസ്. എന്നയാൾക്ക് നൽകിയ ഡിപ്ലോമാ 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു . ആർക്കെങ്കിലും ഈ 
സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ 
കൺട്രോളർ , തിരു വ ന ന്ത പുരം- 40 എന്ന വിലാസത്തിൽ 
അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 

പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യത്തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ 
അറിയിക്കേണ്ടതാണ്. 

- ( 3 ) 
നമ്പർ റ്റി . എക്സ് . 3/ 3684 /2010 . 

2010 ആഗസ്റ്റ് 28. 


(2 ) 


- സാങ്കേതിക പരീക്ഷാ കൺ കോ ളർ 2008 ഏപിൽ 
മാസത്തിൽ നടത്തിയ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമാ 
പരീക്ഷ യിൽ കണ്ണൂർ സർക്കാർ പോളി ടെക്നിക്കിൽ 
നിന്നും 85010000 രജിസ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ ശ്രീമതി 
രേ ഷ് മ , റ്റി . വി . എന്ന വർക്ക് നൽകിയ ഡിപ്ലോമാ 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു . ആർക്കെങ്കിലും ഈ 
- സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ 
കൺട്രോളർ, തിരു വ ന ന്ത പുരം- 40 എന്ന വിലാസത്തിൽ 
അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 


നമ്പർ റ്റി . എക്സസ്. 3 / 11528/ 2010 . 

2010 ആഗസ്റ്റ് 13 . 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 1981 ഫെബ്രുവരി 
മാസത്തിൽ നടത്തിയ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമാ 


21st SEPT. 2010 ] 


EDUCATION DEPARTMENT 


- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യത്തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ 
അറിയിക്കേണ്ടതാണ്. 


- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യത്തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ 
അറിയിക്കേണ്ടതാണ്. 

( 7) 


നമ്പർ റ്റി . എക്സ് 


. 4/12477/ 2010. 


2010 ആഗസ്റ്റ് 28. 


നമ്പർ റ്റി. എക്സ് 


. 7/ 12566 /2010 . 


2010 സെപ്റ്റംബർ 8. 


- സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 2008 നവം ബർ 
മാസത്തിൽ നടത്തിയ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമാ 
പരീക്ഷയിൽ വെണ്ണിക്കുളം സർക്കാർ പോളിടെക്നിക്കിൽ 
നിന്നും 85010997 രജിസ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ ശ്രീമാൻ 
അനീഷ് മോഹൻ എന്നയാൾക്ക് നൽകിയ ഡിപ്ലോമാ 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. ആർക്കെങ്കിലും ഈ 
സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ 
കൺട്രോളർ , തിരു വ ന ന്ത പുരം- 40 എന്ന വിലാസത്തിൽ 
അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 

- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യത്തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ 
അറിയിക്കേണ്ടതാണ്. 


സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 2006 നവംബർ 
മാസത്തിൽ നടത്തിയ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമാ 
പരീക്ഷ യിൽ കളമശ്ശേരി സർക്കാർ പോളിടെക്നിക്കിൽ 
നിന്നും 82030448 രജിസ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ ശ്രീമാൻ 
ഉണ്ണികൃഷ്ണൻ, സി. കെ . എന്നയാൾക്ക് നൽകിയ ഡിപ്ലോമാ 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. ആർക്കെങ്കിലും ഈ 
സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ 
കൺട്രോളർ , തിരു വ ന ന്ത പുരം- 40 എന്ന വിലാസത്തിൽ 
അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 

പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യത്തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ 
അറിയിക്കേണ്ടതാണ്. 
സാങ്കേതിക പരീക്ഷാ 

( ഒപ്പ്) 
കൺട്രോളറുടെ കാര്യാലയം, 

സാങ്കേതിക പരീക്ഷാ 
തിരുവനന്തപുരം. 

കൺട്രോളർ. 


- (5) 


നമ്പർ റ്റി . എക്സ് 


. 3 / 12034 / 2010. 


2010 ആഗസ്റ്റ് 31. 


TENDER NOTICE 
( No. 3/ 2010- 11 / Plan/ NAAC ) 


-- സാങ്കേ തിക പരീക്ഷാ കൺട്രോളർ 2000 ഏപ്രിൽ 
മാസത്തിൽ നടത്തിയ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമാ 
പരീക്ഷ യിൽ തിരു വ ന ന്ത പുരം സെൻട്രൽ 
പോളിടെക്നിക്കിൽ നിന്നും 971039 രജിസ്റ്റർ നമ്പർ പ്രകാരം 
പാസ്സായ ശ്രീമാൻ പ്രസാദ് പി . നായർ എന്നയാൾക്ക് നൽകിയ 
ഡിപ്ലോമാ സർട്ടിഫിക്കറ്റ് നഷ്ട പ്പെട്ടു പോ യിരി ക്കു ന്നു . 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 


- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടെങ്കിൽ ഈ പരസ്യത്തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ 
അറിയിക്കേണ്ടതാണ്. 


No. A3 -1363 /10. 

| 19th August 2010. 
Sealed competitive tenders are invited for Campus 
Beautification of Govt. College, Kasaragod for an amount 
of Rs. 90 ,000 ( Rupees Ninety thousand only ) under 
State Plan 2010 -11 Accreditation of Colleges with NAAC . 

The tender should be superscribed as “ Tender 
for the Beautification of Campus under State Plan 
(2010 - 11 ) Accreditation of Colleges with NAAC ” and 
addressed to the Principal, Government College, 
Kasaragod, Vidyanagar P.O ., Kasaragod -671 123 . 

The last date and time for the receipt of tender will 
be at 1 p . m . on 30 - 9 - 2010 and the same will be opened 
at 2 p .m . on the same day in the presence of the 
tenderers or their authorized representatives who may be 
present at that time. Late tenders will not be accepted on 
any account. 

The application for tender form should be 
accompanied by a cash remittance of Rs. 450 being the 
cost of the tender form including sales tax . Tender forms 
are not transferable. Sale of tender forms will be closed at 
12 noon on 30 -9 -2010 . 

- Cheques, D . D . or the postal orders etc . will not be 
accepted towards the cost of tender form . Those who 
require the tender form by post , should send an amount 


നമ്പർ റ്റി. എക്സ് . 3/ 12586 /2010 . 2010 സെപ്റ്റംബർ 6. 

സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 2006 ഏപ്രിൽ 
മാസത്തിൽ നടത്തിയ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമാ 
പരീക്ഷയിൽ തിരുവനന്തപുരം സെൻട്രൽ പോളിടെക്നിക്കിൽ 
നിന്നും 82030043 രജിസ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ ശ്രീമാൻ 
മഹേ ഷ്, വി . എന്നയാൾക്ക് നൽകിയ ഡിപ്ലോമാ 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. ആർക്കെങ്കിലും ഈ 
സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ 
കൺട്രോളർ, തിരു വ ന ന്ത പുരം- 40 എന്ന വിലാസത്തിൽ 
അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 


21st SEPT. 2010 ] 


EDUCATION DEPARTMENT 


of Rs. 500 [ Rs. 450 + 50 (Postal Charge) ] by Money 
Order. Application for tender form , to be sent by post, 
will be entertained only upto 20 -9 - 2010 . 

Rates and conditions for the work , maximum period 
required for the completion of work etc . should clearly 
be mentioned . The rates should remain stable till 
31 - 3- 2011. 


Every tenderer should be accompanied by an 
agreement in Kerala Stamp Paper worth Rs. 50 and an 
E .M .D . of 1 % of the quoted value in the form of D .D . in 
favour of the Principal, Government College, Kasaragod . 


Tender without E .M . D . will be rejected , but from the 
firms which are exempted from furnishing E .M . D . on 
production of clear documentary evidence. 

The undersigned reserves the right to extend , 
cancel or reject the tenders without assigning any reason 
thereof. 


അന്നേദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് അപ്പോൾ ഹാജരുളള 
ദർഘാസുകാരുടെയോ ദർഘാസുകാർ അധികാരപ്പെടുത്തിയ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

ദർഘാസിനുളള അപേക്ഷാ ഫോറങ്ങൾ ലഭിക്കു വാൻ 
പിൻ സിപ്പാൾ, ഗവൺമെന്റ് കോളേജ്, കാസർഗോഡ്, 
പി . ഒ . വിദ്യാ ന ഗർ, പിൻ - 671 123 എന്ന വിലാസത്തിൽ 
അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷ യോ ടൊപ്പം ദർഘാസ് 

ഫോറ ത്തിന്റെ വില വിൽപ്പന നികു തി യ ടക്കം 450 രൂപ് 
പണമായി ഒടുക്കേണ്ടതാണ്. ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം 
ചെയ്യുവാൻ പാടില്ല . 

- ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 30 -9 -2010 ഉച്ചയ്ക്ക് 12 
മണിക്ക് അവസാനിക്കും. ദർഘാസ് ഫോറത്തിന്റെ വില ചെക്ക്, 
ഡാഫ്റ്റ് എന്നിവയായി സ്വീകരിക്കുന്നതല്ല. ദർഘാസ് ഫോറം 
രജിസ്റ്റേർഡ് തപാലിൽ ലഭിക്കാൻ 500 രൂപ മണിയോർഡറായി 
അയയ്ക്കേണ്ടതാണ്. തപാൽ വഴി ദർഘാസ് ഫോറത്തിനുള്ള 
അപേക്ഷ 20 - 9 - 2010 - ന് വൈകുന്നേരം 2 മണിവരെ മാത്രമേ 
സ്വീകരിക്കുകയുള്ളു. 

- പ്രസ്തുത ജോലി ചെയ്യുന്നതു സംബന്ധിച്ച നിരക്കുകൾ, 
നിബ ന്ധ ന കൾ, പൂർത്തി യാ ക്കു ന്ന തി നു ളള പര മാ വധി 
കാലാവധി എന്നിവ വ്യക്ത മായി പരാമർശിക്കേ ണ്ട താ ണ്. 
നിരക്കുകൾക്ക് 31 - 3 - 2011 വരെ സ്ഥിരതയുണ്ടായിരിക്കണം. 
ദർഘാസിന്റെ കൂടെ 50 രൂപയുടെ കേരള സ്റ്റാമ്പ് പേപ്പറിലുളള 
സമ്മതപത്രവും നിരതദ്രവ്യമായി മൊത്തം വിലയുടെ ഒരു 
ശത മാനം നിരക്കിൽ വരുന്ന തുകയ്ക്ക് പിൻസിപ്പാൾ, 
ഗവൺമെന്റ് കോളേജ്, കാസർഗോഡ്, വിദ്യാനഗർ പി. ഒ . 
എന്ന പേരിൽ ഡി. ഡി . യും അടക്കംചെയ്യേണ്ടതാണ്. നിരതദ്രവ്യം 
അടക്കം ചെയ്യാത്ത ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. കേരള 
സർക്കാർ സ്റ്റോർ പർച്ചേസ് ഡിപ്പാർട്ടുമെന്റ്മുഖേന രജിസ്ട്രർ 
ചെയ്തിട്ടു ളള സ്ഥാപ ന ങ്ങ ൾ മതി യായ രേഖകൾ 
ഹാജരാക്കുന്നപക്ഷം നിരതദ്രവ്യം ഒടുക്കേണ്ടതില്ല . 

യാതൊരു കാരണവും ബോധിപ്പിക്കാതെ തന്നെ ദർഘാസ് 
തീയതി ദീർഘിപ്പിക്കുവാനോ റദ്ദാക്കുവാനോ ഉള്ള അധികാരം 
താഴെ ഒപ്പിട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 
Government College, 

( Sd.) 
Kasaragod. 

Principal. 


- കാസർകോട് ഗവൺമെന്റ് കോളേജ് കാമ്പസ് മോടി 
പിടിപ്പിക്കു ന്ന തിന് 2010 - 11 വർഷ ത്തേക്ക് അനു വാദിച്ച 
അക്രഡിറ്റേഷൻ ഓഫ് കോളേജ് വിത്ത് നാക് ( പ്ലാൻ) എന്ന 
വിഹിതത്തിൽ നിന്നും 90,000 ( തൊണ്ണൂറായിരം ) രൂപയ്ക്ക് 
പസ്തുത ജോലി ക്കു ളള മുദ്രവെച്ച ദർഘാസുകൾ 
ക്ഷണിക്കുന്നു. ദർഘാസ് അടക്കം ചെയ്ത കവറിനുപുറത്ത് 
“ കോളേജ് കാമ്പസ് മോടി പിടിപ്പിക്കുന്നതിനുളള ദർഘാസ് 
2010 - 11 (പ്ലാൻ) അക്രഡിറ്റേഷൻ ഓഫ് കോളേജ് വിത്ത് നാക് 
എന്നെഴുതി പിൻ സിപ്പാൾ, ഗവൺമെന്റ് കോളേജ്, 
കാസർഗോഡ്, പി . ഒ. വിദ്യാനഗർ, പിൻ - 671 123 എന്ന 
വിലാസത്തിൽ അയയ് ക്കേണ്ടതാണ്. ദർഘാസുകൾ 
സ്വീകരിക്കുന്ന അവസാന തീയതി 30 - 9- 2010 - ന് ഉച്ചയ്ക്ക് 
1 മണിയാണ്. വൈകി എത്തുന്ന ദർഘാസുകൾ യാതൊരു 
കാ ര ണ വ ശാലും സ്വീക രി ക്കു ന്ന ത ല്ല . ദർഘാസുകൾ 


